Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കര 


രള സർക്ക 
NMENT OF 


മാർ 


S 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No . 


| 18th June 2013 

2013 ജൂൺ 18 
28th Jyaishta 1935 
1935 ജ്യേഷ്ഠം 28 


| 25 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Jail Department 


ദർഘാസ് പരസ്യം 


നമ്പർ സി . പി. 13 - 2/ 2013. 

2013 മേയ് 20. 
തിരു വ ന ന്തപുരം സെൻട്രൽ ജയിലിലെ ചപ്പാത്തി 
യൂണിറ്റിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കറി നിർമ്മിക്കുന്നതി 
നാവശ്യമായ , ഗുണനിലവാരമുള്ളതും കോഴി ഒന്നിന് രണ്ടു 
കിലോയോള തൂക്കം വരുന്നതുമായ കോഴിയിറച്ചി ( ഡസ്ഡ് 
ആന്റ് ഫ്രഷ്) 2013 - 14 സാമ്പത്തിക വർഷത്തിൽ 1- 7 - 2013 
മുതൽ 30 - 9 - 2013 -ാം തീയതിവരെ (മൂന്നുമാസം) ദിവസേന 
ഏക ദേശം 1000 കിലോയോളം വിതരണം ചെയ്യു വാൻ 
താൽപര്യമുള്ള സ്ഥാപനങ്ങൾ വ്യക്തികളിൽ നിന്നും മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . വിതരണം ചെയ്യുന്ന 
ഇറച്ചിയുടെ വില ആഴ്ച്ചയുടെ അ വ സാനം തന്നെ 
ഡി . ഡി.- യായി നൽകുന്നതാണ്. 
ടെണ്ടർ ഫോറത്തിന്റെ വില : 
അസ്സൽ Y 11,300 + 5 % വാറ്റ്. 


ദർഘാസുകൾ സമർപ്പിച്ചവരുടെയോ, അവരുടെ പ്രതിനിധി 
ക ളു ടെയോ സാന്നിദ്ധ്യത്തിൽ അന്നേദിവസം 4 മണിക്ക് 
- ടെണ്ടറുകൾ തുറക്കുന്നതായിരിക്കും. 

താമ സിച്ച് ലഭിക്കുന്ന ടെണ്ട റു ക ൾ യാതൊരു 
കാര ണ വ ശാലും സ്വീക രി ക്കു ന്ന ത ല്ല . ടെണ്ടർ നിരക്ക് 
30 -9 - 2013 -ാം തീയതിവരെ പ്രാബല്യത്തിലുണ്ടായിരിക്കും. 

- തിരു വ ന ന്ത പുരം സെൻട്രൽ ജയിൽ സൂപ ണ്ടിന്റെ 
ഓഫീസിൽ രൊക്കം പണമടച്ചാൽ പ്രവർത്തി ദിവസങ്ങളിൽ 
പ്രവർത്തന സമയത്ത് ദർഘാസ് ഫാറം ലഭിക്കുന്നതാണ്. 

ദർഘാസ് ഫോറത്തിന് നൽകുന്ന വില യാതൊരു 
കാര ണ വ ശാലും മടക്കി നൽകു ന്ന ത ല്ല . ദർഘാസ് 
ഫോറ ങ്ങൾ കൈമാറാൻ പാടു ള്ള ത ല്ല . ദർഘാസ് 
ഫോറ ത്തിന്റെ വിൽപന 17 - 6 - 2013 പകൽ 4 മണിക്ക് 
അവസാനിക്കുന്നതാണ്. 

- ദർഘാസ് ഫോറം വി. പി. പി.- യായി അയയ്ക്കുകയോ, 
ചെക്ക്, പോസ്റ്റേജ് സ്റ്റാമ്പ് മുതലായവ ഫോറത്തിന്റെ വിലയായി 
സ്വീകരിക്കുകയോ ചെയ്യുന്നതല്ല. 


പകർപ്പ് ? 5, 700 + 5 % വാറ്റ്. 
മുദ്രവച്ച ദർഘാസുകൾ അടങ്ങിയ കവറിന് മുകളിൽ 
പേര് എഴുതി സൂപ്രണ്ട്, സെൻട്രൽ ജയിൽ, തിരുവനന്തപുരം 
എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ്. ദർഘാസിന്റെ 
അടങ്കൽ തുക ? 75,00,000 ആയിരിക്കും. 

ദർഘാസുകൾ 1 % നിരതദ്രവ്യം സഹിതം സമർപ്പിക്കേണ്ട 
അ വ സാന തീയതി 20 - 6 - 2 013 പകൽ 11 മണിയാണ്. 


സൂപ്രണ്ടിന്റെ ആഫീസ്, 
സെൻട്രൽ പ്രിസൺ, 
തിരുവനന്തപുരം. 


(ഒപ്പ്) 
സൂപ്രണ്ട്. 


